Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. mal. MMID 
KL / TV (N )/ 12 /2009 -2011 


GOVERN 


Suro 


munos 


YO 


VMENT OF 
न्यापन 


no 
OF KERALI 


797 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


14th July 2009 
2009 2008 14 


No . 


Vol. LIV 
beijo 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


I 28 


നമ്പർ 


23rd Ashadha 1931 
1931 OYO 400go 23 


PART III 


Forest Department 


OFFICE OF THE CUSTODIAN (ECOLOGICALLY FRAGILE LANDS) AND CHIEF 

CONSERVATOR OF FORESTS (WILDLIFE ), THIRUVANANTHAPURAM 


ERRATUM NOTIFICATION 
No. EFL10 -26 /09. 

27th June 2009. 
It is hereby notified for the information of the public that the error crept in Column No. 6 , 7 , 8 and 9 detailed under 
Sl. No. 149 to the Notification No. C4 - 21437/2000 dated 20 - 10 - 2000 and published in Kerala Gazette No. 1 Volume 46 dated 
2 - 1 - 2001 are corrected as shown in the schedule below : 


Sl. District 
No. 


Taluk 


Forest 
Division 


Range 


Boundaries 
East South 


Sy. No. Extent in 
Locality Village with sub Hectares North 

division (approx.) 
(6 (7) (8) (9) (10) 


West 


(1) 


(2) 


(3) 


(4) 


(5) 


( 11) 


( 12 ) 


( 13 ) 


9.98 


Vested 
Forest 


Vested 
Forest 


Vested 
Forest 


Vested 
Forest 


149 


Palakkad 


Alathur 


Nemmara 


Alathur 


VFCItemNo.169,177,182 KuthanurVavulliapuram 

Malavaram 


Kuthanur-II 


140, 124 , 
123 , 122 
(Old Sy . 
No. 83 / 1, 
4 , 84 /1 , 

85 /4 , 
87 /3) 


Gaz . No . 28 / 2009 /DTP . (Forest) 


304 


KERALA GAZETTE 


[PART III 


Explanatory Note 
(This does not form part of the notification , but is intended to indicate the general purpose.) 

The land as per the schedule above was originally notified under Section 3 ( 3) of the Kerala Forest (Vesting and 
Management of Ecologically Fragile Lands) Ordinance , 2000 vide Notification No. C4 -21437/2000 dated 20 -10 -2000 and 
published in Kerala Gazette No. 1, Volume 46 dated 2 - 1 -2001 as Sl. No. 149 . In that Notification , error was crept in 
Locality , Village, Sy. No. with subdivision and extent . Whereas the Correct details in respect of the land notified as 
ecologically fragile lands are shown in the revised schedule as above. Hence this Erratum Notification is published with 
the intention to achieve the above objective. 


NOTIFICATION 


No. EFL10 -20 /2009. 


21st June 2009. 


Whereas the Government of Kerala has published Act No. 21 of 2005 , namely, the Kerala Forest (Vesting and 
Management of Ecologically Fragile Lands) Act 2003 , which came into effect from 2nd day of June , 2000 for the 
Conservation and Management of Ecologically Fragile Lands, minimizing the reduction of degradation of the Eco -System 
and Biological Diversity therein . 


Now , it is hereby notified for the information of the public that the ownership and possession of the land as per the 
details shown in the Schedule hereto , in the District of Waynad has been vested with the Government of Kerala free from 
all encumbrances and the right, title and interest of the owner or any other person thereon shall stand extinguished from 
the date of commencement of the Act, i.e. 2nd June, 2000 . 


ces 


wner or an 


. The publication of the notification is made as required under Section 3 (2) of the Kerala Forest ( Vesting and 
Management of Ecologically Fragile Lands) Act, 2003 as per Government Notification No. 15567/Leg.B1/01/Law 
dated 3rd May, 2005 and published in Kerala Gazette No. 929 dated 3rd May, 2005 . 


SCHEDULE 


Details of Ecologically Fragile Lands Vested in Government as per Section 3 (1) of Act 21 of 2005 


Dy. N 


Dl. 


District 


Taluk 


Forest 
Division 


Range 


Locality 


Boundaries 
North East South 


No . 


West 


Sy. No. 
Village with sub 

division 
(7) (8) 


Extent in 
Hectares 
(Approx .) 

(9) 


(1) 


(2) 


(3) 


(4) 


(5) 


(C) 


( 10 ) 


(11) 


(12) 


(13) 


SouthWayanad 


Thandiyode BhagyalakshmiEstate 


R.S.No.2,Block-3 


Wayanad 


SurveyNo.4&3 VestedForest 


SurveyNo.3&39 VestedForest 


SurveyNo.36,38,39 VestedForest 


Kalpetta 


Vythiri 


Thariode 


SurveyNo.1 VestedForest 


58.3237 


(Sd.) 
Custodian (Ecologically Fragile Lands) and 

Chief Conservator of Forests (Wildlife). 


Custodian Cecologically Frasile Lands and 


Thiruvananthapuram . 


14th JULY 2009 ] 


FOREST DEPARTMENT 


305 


ACHENCOVIL DIVISION 


TENDER /AUCTION NOTICE 


No. A3- 1428 /2009 . 


30th June 2009. 


It is notified for the information of the public that the Teak Poles and other produce collected by thinning and final 
felling from the various Teak and MW Plantations of Achencovil Division shall be sold in the public tender/auction on the 
date, time and places as detailed in the schedule appended below by the Divisional Forest Officer, Achencovil or any other 
officer authorized by him . 

The tender/ auction will be conducted subject to the terms and conditions of the auction sale of timber in 
Government Depots and as published by the Chief Conservator of Forests ( P ), Thiruvananthapuram vide 
No. Pro .(5 ) -7698 / 08 dated 6 - 12 - 2008 in Kerala Gazette No. 50 dated 16 - 12 - 2008 in Forest sheet from 481 to 488 and also as 
per the existing conditions regarding tender /auction in the Forest Department. Any conditions regarding the tender/ 
auction published by the Department after the publication of this notification will also be applicable to this tender/auction . 
In case the notified dates happen to be a public holiday, the sale will be conducted on the next working day at the notified 
place and time. 

But if the produce could not be sold in full or the tender/auction could not be conducted on that date the produce 
will be sold on the date specified in the remarks column of the schedule appended . 

Intending tenderers/bidders are bound to remit KVAT, K .F .D . Tax , Income Tax and other Taxes in force from time to 
time. The Government Orders if any regarding the tender/auction sale issued after the date of this notification will be 
applicable for this tender/auction also . The works in the above plantations are in good progress. Hence more quantity 
of produce can be presented than the notified quantity in the proposed tender/auction . 

For further details please contact the Divisional Forest Office , Achencovil or the Range Office , Kanayar, Kallar & 
Achencovil during working hours on all working days. 

SCHEDULE 
Si. Name of 

Place, Date and 
Species and Quantity 

Remarks 
No. Plantation 

Time of Auction 
( 1) (2) 

(5 ) 


(4 ) 


1981-82-83 TP Panamthoppu 
in Aramba Section in 
Kallar Range . Collected by 
thinning during 2008 -09 
and 2009 - 10 


Teak Poles IC — 7 Nos. 
Teak Poles IIC — 20 Nos . 
Teak Poles IV - 400 Nos. 
Teak Poles V — 3551 Nos . 


Dumping Depot at 
Pulinchi in Kallar 
Range on 11 - 8 - 2009 
at 10 a . m . onwards 


If the tender/auction could not 
be conducted due to any other 
reasons or the produce could not 
be sold in full, the sale will be 
conducted again on 18 -8 -2009 at 
the same place and time. 


2 


do . 


Jungle wood 
fire wood — 40 MT 


1968 MW Plantation 
Savakotta in Thulumala 
Section in Kallar Range. 
Collected by final felling 
during 2008 -09 and 2010 


Dumping Depot at 
1968 MW Plantation 
Savakotta in Thulumala 
Section in Kallar 
Range on 11 -8 - 2009 
at 10 a . m . onwards 


1967-68 T. P. Alappady in 
Thulumala Section in 
Kallar Range. Collected 
by final thinning during 
2008 -09 and 2009- 10 


Teak Poles IC — 350 Nos. Dumping Depot at 
Teak Poles IIC — 500 Nos. Kampiline in 
Teak Poles III — 1400 Nos. Achencovil Range 
Teak Poles IV – 1200 Nos. on 11-8 -2009 at 
Teak Poles V — 1500 Nos . 10 a. m . onwards 
Teak Poles IC — 6 Nos. Dumping Depot at 
Teak Poles IIC — 30 Nos . Pallimundan in 
Teak Poles III — 100 Nos. Achencovil Range 
Teak Poles IV — 150 Nos. on 11 -8 - 2009 at 
Teak Poles V — 200 Nos. 10 a. m . onwards 


306 


KERALA GAZETTE 


[PART III 


(3) 


(4 ) 


(5 ) 


(1) (2) 
4 1966 MW Plantation at 

Chittar in Thulumala 
Section in Kallar Range . 
Collected by final 
felling during 2008 -09 and 
2009 - 10 


Teak Poles III — 41 Nos. 
Teak Poles IV – 240 Nos . 
Teak Poles V — 880 Nos. 
Jungle wood -fire wood 

100 MT 


If the tender /auction could not 
be conducted due to any other 
reasons or the produce could not 
be sold in full, the sale will be 
conducted again on 18 - 8- 2009 
at the same place and time. 


Dumping Depot at 
Muthalathodu in 
Achencovil Range 
on 11- 8 -2009 at 
10 a .m . onwards 
Dumping Depot 
at 1966 MW Plantation 
at Chittar in Kallar 
Range on 11-8 -2009 at 
10 a.m . onwards 
Dumping Depot at 
Pulikkayam in 
Kanayar Range 
on 11 - 8 -2009 at 
10 a . m . onwards 


5 


1971 T . P . Alappady in Teak Poles IC — 52 Nos. 
Kanayar Range. Collected Teak Poles IIC — 50 Nos. 
by thinning during Teak Poles III — 200 Nos . 
2008-09 and 2009- 10 Teak Poles IV — 200 Nos. 


6 


1975 TP Chittar Valley 
in Kanayar Range. 
Collected by thinning 
during 2008 -09 and 
2009 - 10 


Teak Poles IC — 30 Nos. 
Teak Poles IIC — 50 Nos. 
Teak Poles III— 400 Nos . 


Dumping Depot at 
1968 Rose wood 
Plantation in Kallar 
Range on 11 -8 -2009 
at 10 a .m . onwards 


Teak Poles IC — 24 Nos. 
Teak Poles IIC — 112 Nos. 
Teak Poles IV – 150 Nos . 


1965 MW Plantation , 
Kumbhavurutty in 
Achencovil Range. 
Collected by final felling 
during 2008 - 09 and 
2009 - 10 


Dumping Depot at 
Muthalathodu in 
Achencovil Range 
on 11 -8 -2009 at 
10 a . m . onwards 


8 


Teak Poles IC — 2 Nos. 


1993 TP at Chuttippara 
in Achencovil Range. 
(Collected for the 
construction of Elephant 
proof trench ) 


Dumping Depot 
at Kampiline in 
Achencovil Range 
on 11 - 8 - 2009 at 
10 a. m . onwards 


EMD : 


Teak Poles Rs. 20 ,000 . 
Jungle wood fire wood — Rs. 2 ,000 . 


Cost of tender form — Rs. 100 + VAT . 


Date and time of issue of tender form — 10 -8 -2009 till 5 p . m . 


Date and time of receipt of tender form — 11 -8 -2009 upto 9 a. m . 


Place of issue of tender form - Range Office of Kallar , Kanayar and Achencovil Ranges. 

അച്ചൻകോവിൽ ഡിവിഷനിലെ കല്ലാർ, കാനയാർ, അച്ചൻകോവിൽ റെയിഞ്ചുകളിൽപ്പെട്ട വിവിധ തേക്ക്, മാച്ചുവുഡ് തോട്ടങ്ങളിൽ 
നിന്നും ഇട വെട്ടിലൂ ടെയും അന്തിമ വെട്ടിലൂ ടെയും ശേഖരിച്ച് വിവിധ ഡമ്പിംഗ് ഡിപ്പോകളിലും തോട്ട ങ്ങ ളിലു മായി 
coşluzjoloom GODDISCO , wošao0los 29mlu 009 Codolol.com vşlos colou00 16 - 12 - 2008 -wei 50 -50 MMID 
MBOOD GM108 61017 .(5 )- 7698 / 2008 01001 6 - 12 -2008 -20 mmjool MOODY oleodo 201jumbelAM Gonbony 4117 
481 മുതൽ 488 വരെയുള്ള പേജുകളിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ലേലവ്യവസ്ഥകൾക്കും കൂടാതെ വനം വകുപ്പിൽ നിലവിലുള്ള 
ഇതര ലേലവ്യവസ്ഥകൾക്കും വിധേയമായി താഴെ പട്ടികയിൽ പറയുന്ന സ്ഥലത്തും തീയതിയിലും അച്ചൻകോവിൽ ഡിവിഷണൽ 


14th JULY 2009) 


FOREST DEPARTMENT 


307 


ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. ഈ 
വിജ്ഞാപന തീയതിക്കു ശേഷവും കൂടാതെ, മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്തുത സർക്കാർ ഗസറ്റിലെ വിജ്ഞാപനത്തിനു 
ശേഷവും ദർഘാസ്/ ലേലം സംബന്ധമായി സർക്കാർ ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ഈ ദർഘാസ്/ ലേലത്തിന് 
ബാധകമായിരിക്കും. 


ലേലദിവസം പൊതു അവധിയായി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്ന 
താണ്. ഏതെങ്കിലും കാരണവശാൽ ലേലദിവസം ലേലം നടക്കാതെ വരികയോ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും വിൽക്കാൻ കഴിയാതെ 
വരികയോ ചെയ്താൽ താഴെ പട്ടികയിൽ റിമാർക്സ് കോളത്തിൽ കാണിച്ചിരിക്കുന്ന തീയതിയിൽ ഉൽപ്പന്നങ്ങൾ വീണ്ടും പരസ്യമായി 
ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 
- ലേലത്തിൽ പങ്കെടുക്കണമെന്നാഗ്രഹിക്കുന്നവർ ലേലത്തിന് മുൻപായി ഉൽപ്പന്നങ്ങൾ അട്ടിവച്ചിരിക്കുന്നത് പരിശോധിച്ച് അവയുടെ 
നൽപ്പുനിൽപ്പുകൾ ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് ലേലത്തിനുശേഷം ഉണ്ടാകുന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല. 

ലേലത്തിൽ പങ്കെടുക്കണമെന്നാഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ 
സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽനിന്നും വാങ്ങി നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിന് മുൻപായി ഹാജരാക്കേണ്ടതാണ്. 
ഇപ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല . 

- ലേലക്കാർ അതാതു കാലത്ത് പ്രാബല്യത്തിലുള്ള വിൽപ്പന നികുതിയും വനവികസന നികുതിയും മറ്റ് നികുതികളും 
കൊടുക്കുന്നതിന് ബാദ്ധ്യസ്ഥരായിരിക്കും. ടി തോട്ടങ്ങളിൽ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ഈ വിജ്ഞാപനത്തിൽ പരസ്യ 
പ്പെടുത്തിയതിനേക്കാളും കൂടുതൽ ഉൽപ്പന്നങ്ങൾ പ്രസ്തുത ലേലത്തിൽ വിൽപ്പനയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 

- കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നോ ബന്ധപ്പെട്ട അച്ചൻകോവിൽ, കാനയാർ, കല്ലാർ എന്നീ റെയിഞ്ചാഫീസുകളിൽ 
നിന്നോ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ചറിയാവുന്നതാണ്. 

- പട്ടിക 


കമ് 
നമ്പർ 


തോട്ടത്തിന്റെ പേര് 


ഉല്പന്നങ്ങളുടെ ഇനവും ലേലസ്ഥലവും തീയതിയും 
-- തരവും 

സമയവും 


റിമാർക്സസ് 


( 2 ) 


( 3 ) 


1 


തേക്കുകഴ 
1981 - 82 - 83 തേക്ക് നോട്ടം I സി - 7 എണ്ണം 

ഡമ്പിംഗ് ഡിപ്പോ, പുളിഞ്ചി, കല്ലാർ ഏതെങ്കിലും കാരണവശാൽ 
പനംത്തോപ്പ് ( അറംമ്പാ സെക്ഷൻ) 

-- റെയിഞ്ച്, 11 - 8 - 2009 രാ വില നിശ്ചിത ദി വ സ മ ല ല 
| II സി - 20 എണ്ണം 

20 എ°ണ് 10 മണി മുതൽ 
കല്ലാർ റെയിഞ്ച്, തിന്നിങ്ങിലൂടെ IV - 400 എണ്ണം 

ന ട ക ാ മ ത വ രി ക യ ാ 
2008 - 09, 2009- 10 - ൽ ശേഖരിച്ചത് 

ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും 
V - 3551 എണ്ണം 

വിൽ ക്കാ ൻ കഴി യാ ത 
വ രി ക യ ാ ചെ യ് താ ൽ 
വീണ്ടും18 - 8 - 2009- ൽ നിശ്ചിത 
സ്ഥലത്തും സമയത്തും ലേലം 

നടത്തുന്നതായിരിക്കും. 
പാഴ്ചമരവിറക് 
2 1968 മാച്ച്വുഡ് തോട്ടം ശവക്കോട്ട, 40 MT ഡമ്പിംഗ് ഡിപ്പോ, 1968 മാച്ച് വുഡ് 
(തുളു മല സെക്ഷൻ) കല്ലാർ 

തോട്ടം ശവ ക്കോട്ട, ( തു ളു മല 
യിഞ്ച്, അ ന്തി മ വട്ടി ലൂ ടെ 

സക്ഷ ൻ ) , കല്ലാർ റെയിഞ്ച്, 
2008 -09, 2009 - 10 - ൽ ശേഖരിച്ചത് 

11 - 8 - 2009 രാവിലെ 10 

മണിമുതൽ 

തേക്കുകഴ 
3 1967 - 68 തേക്ക് തോട്ടം ആലപ്പാടി, 1 സി - 350 എണ്ണം ഡമ്പിംഗ് ഡിപ്പോ, കമ്പി ലെൻ 

( തു ളു മല സെക്ഷൻ) കല്ലാർ II സി -500 എണ്ണം അച്ചൻ കോവിൽ റെയിഞ്ച്, 
റെയിഞ്ച്, ഫൈനൽ തിന്നിംഗിലൂടെ III - 1400 എണ്ണം 11- 8 - 2009 രാവിലെ 10 മണി മുതൽ 
2008 -09, 2009 -10- ൽ ശേഖരിച്ചത് 

IV - 1200 എണ്ണം 
V - 1500 എണ്ണം 


തേക്കുകഴ 
I സി -6 എണ്ണം ഡമ്പിംഗ് ഡിപ്പോ, പള്ളിമുണ്ടാൻ 
II സി -30 എണ്ണം അ അ ൻ ക ാ വി ൽ പ റ യി അഞ്ച് , 
III - 100 എണ്ണം 11- 8- 2009 രാവിലെ 10 മണിമുതൽ 
IV - 150 എണ്ണം 
V - 200 എണ്ണം 


308 


KERALA GAZETTE 


[PART III 


( 3 ) 


(1) (2) 

( 5) 
തേക്കുകഴ 
4 1966 മാച്ച്വുഡ് തോട്ടം ചിറ്റാർ, III - 41 എണ്ണം 

ഡമ്പിംഗ് ഡിപ്പോ, മുതലത്തോട്, ഏതെങ്കിലും കാരണവശാൽ 
(തുളുമല സെക്ഷൻ), കല്ലാർ 

IV- 240 എണ്ണം 

അച്ചൻകോവിൽ റെയിഞ്ച്, 11 -8 -2009 നിശ്ചിത ദിവസം 
റെയിഞ്ച്. ഫൈനൽ ഫെല്ലിംഗിലൂടെ 

രാവിലെ 10 മണിമുതൽ 

ന ട ക ാ ത വ രി ക യാ 
- V - 880 എണ്ണം 
2008 - 09, 2009 - 10- ൽ ശേഖരിച്ചത് 

ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും 
പാഴ്വര വിറക് 

ഡമ്പിംഗ് ഡിപ്പോ, 1966 മാച്ച്വുഡ് വിൽ ക്കാ ൻ ക ഴി യാ ത 
100 MT 

തോട്ടം ചിറ്റാർ (തുളുമല വ രിക യാ ചെ യ് താ ൽ 
സെക്ഷൻ) കല്ലാർ റെയിഞ്ച്, വീണ്ടും 18 - 8 - 2 0 0 9 - ൽ 
11 - 8 - 2009 രാവിലെ 10 മണി ന ി ശ്ചി ത സ്ഥ ല ത്ത 

മുതൽ 
തേക്കുകഴ 

സമ യത്തും 

ലേലം 

നടത്തുന്നതായിരിക്കും. 
5 1971 തേക്ക് തോട്ടം ആല പ്പാ ടി , I സി - 52 എണ്ണം ഡമ്പിംഗ് ഡിപ്പോ, പുലിക്കയം, 

കാനയാർ റെയിഞ്ച്, തിന്നിംഗിലൂടെ II സി -50 എണ്ണം കാനയാർ റെയിഞ്ച്, 11- 8- 2009 
2008 -09, 2009- 10- ൽ ശേഖരിച്ചത് III - 200 എണ്ണം രാവിലെ 10 മണി മുതൽ 

IV - 200 എണ്ണം 


തേക്കുകഴ 
6 1975 തേക്ക് തോട്ടം ചിറ്റാർ വാലി, 

I സി -30 എണ്ണം ഡമ്പിംഗ് ഡിപ്പോ, 1968 റോസ് 
കാനയാർ റെയിഞ്ച്. തിന്നിംഗിലൂടെ 

I സി - 50 എണ്ണം വുഡ് തോട്ടം കല്ലാർ റെയിഞ്ച്, 
2008 - 09 , 2009 - 10 - ൽ ശേഖരിച്ചത് III - 400 എണം 11 - 8 - 2009 രാവിലെ 10 മണി മുതൽ 


7 


തേക്കുകഴ 
1965 മാച്ച്വുഡ് തോട്ടം കുംഭാവുരുട്ടി 

I സി - 24 എണ്ണം ഡമ്പിംഗ് ഡിപ്പോ, മുതലത്തോട് 
അച്ചൻകോവിൽ റെയിഞ്ച്. ഫൈനൽ 

II സി - 112 എണ്ണം അച്ചൻകോവിൽ റെയിഞ്ച്, 11-8 - 2009 
ഫെല്ലിംഗിലൂടെ 2008-09, 2009- 10 - ൽ 

IV - 150 എണ്ണം രാവിലെ 10 മണി മുതൽ 
ശേഖരിച്ചത് 

തേക്കുകഴ 
8 1993 തേക്ക് തോട്ടം ചുട്ടി പ്പാ റ , 

| I സി -2 എണ്ണം 
അച്ചൻ കോ വിൽ റെയിഞ്ച് 

ഡമ്പിംഗ് ഡിപ്പോ, കമ്പിലൈൻ 
( എലിഫന്റ് പൂഫ് ട്രഞ്ച് നിർമ്മിക്കു 

അച്ചൻകോവിൽ റെയിഞ്ച്, 11- 8- 2009 

രാവിലെ 10 മണി മുതൽ 
ത്തിനുവേണ്ടി ശേഖരിച്ചത്) 


നിരതദ്രവ്യം : 


തേക്ക് കഴ - 20,000 രൂപ. 


പാഴ്വരവിറക് 2,000 രൂപ. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 100 + വാറ്റ്. 


ദർഘാസ് ഫോറം വിതരണം ചെയ്യുന്ന സ്ഥലം - അച്ചൻകോവിൽ, കല്ലാർ, കാനയാർ റെയിഞ്ച് ആഫീസുകൾ. 


ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും 10 - 8- 2009 , 5 മണിവരെ. 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 11 -8- 2009, 9 മണിവരെ. 


Divisional Forest Office , 
Achencovil. 


(Sd.) 
Divisional Forest Officer 
( For and on behalf of the Governor of Kerala ). 


14th JULY 2009 ] 


FOREST DEPARTMENT 


309 


പുനലൂർ ഡിവിഷൻ 


പുനർ ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ പി . എ . 2 - 4016 / 2005, പി . എ . 2 - 4064 / 2006. 


2009 ജൂ 


ലൈ 1. 


- പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസിന്റെ പരിധിയിൽപ്പെടുന്നതും അഞ്ചൽ, പത്തനാപുരം റെയിഞ്ചാഫീസ് 
കോമ്പൗണ്ടുകളിൽ ഒ. ആർ. 12 /2006 , 18 / 2005 എന്നീ നമ്പർ കേസ്സുകളിൽ പിടിച്ചെടുത്ത് സർക്കാരിലേക്ക്കണ്ടുകെട്ടിയിട്ടുള്ളതുമായ 
താഴെപ്പറയുന്ന വാഹനങ്ങൾ 2009 ജൂലൈ 27 -ാം തീയതി പകൽ 11 മണിക്ക് പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസിൽവെച്ച് 
ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ആളോ പരസ്യമായി പുനർ ലേലം/ ദർഘാസ് വ്യവസ്ഥപകാരം 
വിൽക്കുന്നതാണ്. 


പട്ടിക 


കമ 

- വാഹനത്തിന്റെ പേര് 
നമ്പർ 


വാഹനം കണ്ടുകെട്ടിയ നിരതദ്രവ്യം ദർഘാസ് ഫോറത്തിന്റെ 
ഉത്തരവും തീയതിയും 

വില 


വാഹനം 
സൂക്ഷിച്ചിരിക്കുന്ന 

സ്ഥലം 


രൂപ് 


2 ,500 


TATA 407 Mini Lorry പി . എ . 2 - 4064 / 2006, 
No. KL4A 4451 

25 - 10 - 2008 
Model 1993 
Chasis No. 357010 J 93808928 
Engine No . G97 
SP 21 J93715295 


400 രൂപയും 
നിയമാനുസൃത 
നികുതിയും 


അഞ്ചൽ 

യി ഞാ ഫീസ് 
കോമ്പൗണ്ട് 


പി . എ .2 - 4016 / 2005, 


1, 000 


23 - 3 - 2007 


150 രൂപയും 
നിയമാനുസൃത 
നികുതിയും 


പത്തനാപുരം 
റെയിഞ്ചാഫീസ് 
കോമ്പൗണ്ട് 


Autoriksha 
No, KL 2 P 2774 
Chasis No. 24 
FBJK 74022 
Engine No . AEMBJK 92274 
Model 2003 


ദർഘാസ് വിൽക്കുന്ന അവസാന തീയതിയും സമയവും 26 -7 - 2009 പകൽ 1 മണിവരെ. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 27- 7-2009 പകൽ 10 മണിവരെ. 
ദർഘാസ് സ്വീകരിക്കുന്ന സ്ഥലം - ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസ്, പുനലൂർ. 


നിബന്ധനകൾ 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത നിരതദ്രവ്യം ലേല ദിവസം പകൽ 3 മണിക്ക് മുമ്പായി ലേല 
സ്ഥലത്ത് കെട്ടിവയ്ക്കേണ്ടതാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം കൊള്ളാത്തവർക്ക് നിരതദ്രവ്യം മടക്കിക്കൊടുക്കുന്നതായിരിക്കും. 
ദർഘാസ് നൽകുന്നവർ 2009 ജൂലൈ 27 -ാം തീയതി പകൽ 10 മണിക്ക് മുൻപ് കിട്ടത്തക്കവണ്ണം സീൽ ചെയ്ത കവറിൽ ദർഘാസ് 
നേരിട്ടോ തപാൽ മാർഗ്ഗമോ ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസർ, പുനലൂർ എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസിനോ 
ടൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസറുടെ പേരിൽ വാങ്ങിയിട്ടുള്ള നിശ്ചിത 
നിരതദ്രവ്യത്തിനുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ്ഉള്ളടക്കം ചെയ്യുന്നതും സ്വീകാര്യമാണ്. കവറിനുമുകളിൽ വാഹനത്തിന്റെ പേരും ദർഘാസ് 
എന്നും രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസ് നൽകിയിട്ടുള്ളവർ നിശ്ചിത സ്ഥലത്തും സമയത്തും ഹാജരായിരിക്കേണ്ടതാണ്. 


സ്ഥലത്ത് ഹാജരായിട്ടുള്ള ലേലം/ ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ലേലദിവസം പകൽ 11 മണിക്ക് ലേലം നടത്തുന്നതും 
ലേലം അവസാനിക്കുന്ന മുറയ്ക്ക് ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക രേഖപ്പെടുത്തിയിരി 
ക്കുന്ന ആൾക്ക് താൽക്കാലികമായി ലേലം ഉറപ്പിക്കുന്നതും ടിയാൻ ഉടൻതന്നെ ലേല ദർഘാസ് തുകയുടെമൂന്നിലൊന്ന് സംഖ്യ 
അടയ്ക്കേണ്ടതും ലേല ദർഘാസ് സ്ഥിരപ്പെടുത്തി ഉത്തരവുകിട്ടി 15 ദിവസത്തിനകം ബാക്കി തുകയും മറ്റു നിയമാനുസൃത 
നികുതികളും ഒടുക്കി വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്. ഏതെങ്കിലും കാരണവശാൽ സ്ഥിരപ്പെടുത്തുന്നയാൾ നിബന്ധനകൾ ലംഘി 
ക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും മുൻ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. പുനർലേലത്തിലുണ്ടാകുന്ന നഷ്ടത്തിന് ലേലം/ ദർഘാസ് കൊണ്ടയാൾ ഉത്തരവാദിയാകുന്നതും 
ലാഭ ത്തിൽ അർഹ ത യില്ലാത്തതും ആയി രി ക്കും . താമ സിച്ച് ലഭിക്കുന്ന ദർഘാ സു കൾ യാതൊരു കാര ണ വ ശാലും 
സ്വീകരിക്കുന്നതല്ല. ലേലത്തുക 10, 000 രൂപയോ അതിൽ കുറവോആണെങ്കിൽ മുഴുവൻ തുകയും ലേലം ഉറപ്പിക്കുമ്പോൾ 
അടയ്ക്കേണ്ടതാണ്. 


310 


KERALA GAZETTE 


[PART III 


ലേലം/ ദർഘാസ് നിശ്ചയിക്കുന്ന ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തിദിവസം ടി സ്ഥലത്തും സമയത്ത് 
മുകളിൽ പ്രസ്താ വിച്ച വ്യവസ്ഥകൾ അനു സ രിച്ച് ലേലം നട ത്തു ന്നതും ദർഘാസുകൾ സ്വീക രി ക്കു ന്നതും തുറന്നു 
പരിശോധിക്കുന്നതുമാണ്. 

മേൽപ്പറഞ്ഞ വാഹനം പ്രവൃത്തി ദിവസങ്ങളിൽ ആഫീസ് സമയത്ത് അഞ്ചൽ/ പത്തനാപുരം റെയിഞ്ചാഫീസിൽ വന്ന് 
റെഞ്ചാഫീസറുടെ അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. ലേലം/ ദർഘാസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
വില്ലേജാഫീസിൽനിന്നു ലഭിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ കാർഡ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. യാതൊരു 
കാര ണവും കാണിക്കാതെ ലേലദിവസം മാറ്റി വ യ് ക്കു ന്ന തിനുള്ള അധികാരം ഡിവി ഷ ണൽ ഫോറസ്റ്റ് ആഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ട റെയിഞ്ചാഫീസിൽനിന്നോ ഈ ആഫീസിൽ നിന്നോ പ്രവൃത്തി 
ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 


(6391) 
ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസർ 
(CA03 soubombongoms)). 


Olmeno. 


RANNI DIVISION 


TENDER - CUM - AUCTION NOTICE 


No. A2 -2617 /08 . 

24th June 2009 . 
It is hereby notified for the information of the public 
that the Teak Poles collected from 1948 Teak Plantations, 
Ummikkuppa in Ranni Range of this division as given 
below will be sold in public Tender cum Auction at 
dumping site shown below by the Divisional Forest 
Ofticer, Ranni or any officer authorised by him , subject to 
the conditions published in Kerala Gazette No. 50 dated 
16 - 12 - 08 vide Notification No. Pro (5 ) 7698 / 08 dated 
6 - 12 - 2008 of the Chief Conservator of Forests (P ), 
Thiruvananthapuram and other conditions prevalent in the 
Forest Department. 


Besides the quantity shown above the quantity to 
be delivered to dumping site before the date of tender 
cum auction will also be included in the sale. If the date 
of tender cum auction noted above is declared as public 
holidays , the tender cum auction will be conducted in the 
next working day at the same time and place and if the 
proposed tender cum auction is not held due to other 
reasons , the same will be conducted on the alternate 
dates as shown below at the same time and place. Tender 
forms can be had from this office on all working days on 
payment of Rs. 100 and VAT. 


Those who intent to participate in the tender cum 
auction shall deposit a sum of Rs. 20 ,000 ( Twenty 
thousand only ) as E . M . D . in cash at the time of 
submission of tender. Those who intend to participate in 
the auction above shall deposit the EMD at the above 
rate before the commencement of auction . 


Name of Range — Ranni 

Name of Plantation — 1948 Teak Plantation , 
Ummikkuppa. 

Name of Dumping site/place of materials stacked 
Arayanjilimannu Dumping Site. 
Details of quantity 

Teak Poles IC _ 450 Nos. 
Teak Poles IIC — 250 Nos. 
Teak Poles III — 350 Nos. 
Teak Poles IV – 50 Nos. 
Teak Poles V – 30 Nos. 
Teak Billets — 40 MT. 
JW FW — 30 MT. 


Intending persons may ensure the quantity and 
quality of materials put up for auction /tender and no 
complaints will be entertained after auction /tender. The 
tenderers/bidders should produce a certificate showing the 
permanent address and signature of the bidders duly 
attested by the concerned Village Officer , or any other 
approved identity documents before depositing the EMD . 
Those who do not produce any approved Identity Card 
or Certificate will not be allowed to participate in the 
tender /auction . 


EMDRs. 20 ,000 . 


Last date for receipt of tenders — 12-8 -2009 , 9 a.m . 

Officer authorised to receive tenders — Range Officer, 
Ranni. 


In case Government department requires any of the 
materials, the quantity remaining after their selection only 
will be auctioned . The quantity that may become ready 
for sale after the publication of this notification will also 
be included in the tender cum auction . Any further 
notification to the sale conditions that may be ordered by 
Government after the publication of this notification will 
also be applicable for this tender cum auction . 


Date and time of Auction — 12 - 8 - 2009, 10 a .m . 
onwards. 


14th JULY 2009] 


FOREST DEPARTMENT 


311 


The tender will be opened on the close of auction in ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
the concerned Range in the presence of tenderers/ ഓരോ ലേലത്തിനും 20,000 ( ഇരുപതിനായിരം) രൂപ വീതം 
bidders and each lot will be knocked down in the name 

നിരതദ്രവ്യം പണമായി ദർഘാസിനൊപ്പം കെട്ടി വയ്ക്കേണ്ട 
of the highest tenderers/bidders. 

താണ്. ലേലത്തിൽ മാത്രം പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
If the tender/auction is not held due to any reasons - ടി നിരക്കിലുള്ള നിരതദ്രവ്യം പണമായി ലേലത്തിനു മുൻപായി 
other than public holiday on 12 - 8-2009 , the tender/ auction - കെട്ടിവയ്ക്കേണ്ടതാണ്. 
will be held on 20 -8 -2009 at the same place and time. 

- ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
Further details and information can be had from this 

അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെ 
Office or Range Office , Ranni during working hours . 

ടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽ നിന്നും 
റാന്നി ഡിവിഷനിലെ റാന്നി റെയിഞ്ചിലെ അരയാഞ്ഞിലിമൺ വാങ്ങി ദർഘാസ്/ ലേലത്തിന് നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിനു 
ഡമ്പിംഗ് ഡിപ്പോയിൽ അട്ടിവച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ താഴെ 

മുമ്പായി ഹാജരാക്കേണ്ടതാണ്. നിയമാനുസൃത തിരിച്ചറിയൽ 
പറയുന്നപകാരം റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ 

കാർ ഡോ , സർട്ടിഫിക്കറ്റോ ഇല്ലാത്ത വരെ യാതൊരു 
അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് ഉദ്യോ ഗസ്ഥനോ 

കാരണവശാലും ദർഘാസ്/ ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല. 
പരസ്യമായി തിരുവനന്തപുരം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സംരക്ഷണം) - ടെ 6- 12 - 2008- ലെ പാ .(5)7698 /08 -ാം നമ്പരായി - ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
പരസ്യപ്പെടുത്തിയിരിക്കുന്ന ദർഘാസ്/ ലേലവ്യവസ്ഥകൾക്കും 

- ലേലത്തിനു മുമ്പായി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും 
വനം വകുപ്പിൽ നിലവിലുള്ള ഇതര ലേല വ്യവസ്ഥകൾക്കും 

അളവും നേരിൽ കണ്ട് ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. 
വിധേയമായിട്ടു ദർഘാസ്/ ലേലം നടത്തുന്നതാണ്. 

അതിനു ശേഷമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . ഈ 
റെയിഞ്ചിന്റെ പേര് റാന്നി 

വിജ്ഞാപന തീയതിക്ക് മുമ്പായി ദർഘാസ്/ ലേലം സംബന്ധ 
തോട്ടത്തിന്റെ പേര് 1948 ഉമിക്കുപ്പ തേക്കുതോട്ടം 

മായി സർക്കാർ ഉത്ത ര വു കൾ എന്തെങ്കിലും ഉണ്ടായാൽ 

ആയതും ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. 
ഉൽപ്പന്നങ്ങൾ അട്ടിവച്ചിരിക്കുന്ന സ്ഥലം അരയാഞ്ഞിലിമൺ 

വിൽപ്പനക്ക് വച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും സർക്കാർ 
ഡമ്പിംഗ് സൈറ്റ്. 

വകുപ്പുകൾക്ക് ആവശ്യമായിവരുന്നപക്ഷം ആയതു കഴിച്ചുള്ള 
ഉൽപ്പന്നത്തിന്റെ ഇനം, അളവ് (ഉദ്ദേശം) - 

ഉൽപ്പന്നങ്ങൾ മാത്രമേ വിൽക്കുകയുള്ളു. മുകളിൽ വിവരിക്കു 
തേക്കുകഴ 1 -ാം തരം ( സി ) - 450 എണ്ണം 

ന്നതിൽ ഉപരിലേലത്തിന് മുമ്പ് ഡമ്പിംഗ് ഡിപ്പോയിൽ ഇറക്കി 
തേക്കുകഴ 2 -ാം തരം ( സി ) 250 എണ്ണം 

ലോട്ടു ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കൂടി ലേലത്തിൽ ഉൾപ്പെടുത്തു 
തേക്കുകഴ 3 -ാം തരം 350 എണ്ണം 

ന്നതായിരിക്കും. 
തേക്കുകഴ 4 -ാം തരം --50 എണ്ണം 

കൂടു തൽ വിവ ര ങ്ങ ൾ ഈ ഓ ഫീ സിലോ റാന്നി 
തേക്കുകഴ 5 -ാം തരം 30 എണ്ണം 

റെ യി ഞാ ഫീ സിലോ നിന്ന് പ്രവർത്തി ദി വ സ ങ്ങ ളിൽ 
തേക്കുബില്ലറ്റ് - 40 MT 

അറി യാ വു ന്നതാ ണ് . അന്നേദിവസം ലേല ത്തി നു ശേഷം 
കാട്ടുവിറക് 30 MT 

റെയിഞ്ചാഫീസിൽ ഹാജരുള്ള ദർഘാസുകാരുടെ/ ലേലക്കാരുടെ 
നിരതദ്രവ്യം - 20,000 രൂപ. 

സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതും ദർഘാസ് 

നിരക്കോ ലേല നിരക്കോ ഏതാണ് കൂടു തൽ എന്ന് 
ലേല ത്തീ യതിയും സമയവും - 12 - 8 - 2009 രാവിലെ 

പരിശോധിച്ച് ടി ദർഘാസുകാരുടെ/ ലേലക്കാരുടെ പേരിൽ 
10 മണി മുതൽ. 

അതാതുലോട്ടുകൾ ഉറപ്പിച്ചു നൽകുന്നതുമായിരിക്കും. 
ദർഘാസ് സ്വീകരിക്കുന്ന ഓഫീസർ റേഞ്ചാ ഫീസർ, 
റാന്നി. 

ഏതെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം 12 -8- 2009 - ൽ 

നടക്കാതെ വരികയും ഏതെങ്കിലും ലോട്ടിലെ കഴകൾ വിറ്റുപോ 
ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 12- 8- 2009 രാവിലെ 9 മണി വരെ. 

കാതെ വരികയും ചെയ്താൽ ടി കഴകൾ വീണ്ടും അതേ 

സ്ഥലത്തും സമയത്തും 20 - 8 - 2009 - ൽ വീണ്ടും ലേലം 
- മുകളിൽ പറയുന്ന ഉൽപ്പന്നങ്ങൾക്കു പുറമേ ദർഘാസ്/ 

നടത്തുന്നതാണ്. 
ലേലത്തിനു മുൻപുവരെ ശേഖരിച്ച് ഇറക്കുന്ന ഉൽപ്പന്നങ്ങളും 
ഉൾപ്പെടുത്തി വിൽക്കുന്നതായിരിക്കും. ലേലദിവസം ഒഴിവു 

( Sd .) 
ദിവസമായി പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തിദിവസം 

Divisional Forest Officer 
അതേ സമയത്തും സ്ഥലത്തും ദർഘാസ്/ ലേലം നടത്തുന്ന 
തായിരിക്കും. ടെണ്ടർഫോറം ഓഫീസ് സമയത്ത് 100 രൂപയും 

Divisional Forest Office , (For and on behalf of 
ടാക്സസും അടച്ച് വാങ്ങാവുന്നതാണ്. 

Ranni. 

the Governor of Kerala ). 


312 


KERALA GAZETTE 


[PART III 


TIMBER SALES DIVISION , KOTTAYAM 

AUCTION CUM TENDER NOTICE 
No. TS2 -29/2009. 

| 23rd June 2009. 
The undermentioned quantity of timber kept in each 
timber depots under Timber Sales Division , Kottayam will 
be sold in public Auction -cum - Tender on the dates noted 
against each depot. The sale will be subject to the 
conditions notified in the Kerala Gazette No. 50, dated 
16 - 12 - 2008 by the Chief Conservator of Forests vide Letter 
No. Pro . 5-7698/ 08 dated 6 -12 -2008. Further details can be 
had from Timber Sales Division , Kottayam and 
corresponding depots during the working hours . 


കോട്ടയം ഗവൺമെന്റ് തടി വില്പന വിഭാഗത്തിന്റെ 
കീഴിലുള്ള ഡിപ്പോകളിലെ തടിയിനങ്ങൾ താഴെ പട്ടികയിൽ 
പറയുന്ന തീയതികളിൽ 16 - 12 - 2008 - ലെ കേരള ഗസറ്റ് നമ്പർ 
50 - ൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ( സം രക്ഷണം) 
6 -12 - 2008 -ാം തീയതിയിലെ പാ . 5 -7698 / 08 -ാം നമ്പരായി 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായി ദർഘാസ്/ 
ലേല വ്യവസ്ഥപ്രകാരം വില്ക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 
ഈ ഓഫീ സി ലോ , ഡിപ്പോ ഓഫീ സു ക ളിലോ 
ബന്ധപ്പെടേണ്ടതാണ്. 

പട്ടിക 


ഇനം/ഉദ്ദേശ അളവ് 


SCHEDULE 


Class/ Approximate Quantity 
Name of Depot Auction Teak Other Soft Rose wood 

Date ( M3) Species wood ( M3 ) 

( MS) ( MS) 


ഡിപ്പോയുടെ ലേല തേക്ക് ഘന വെള്ള ഈട്ടി 
പേര് തീയതി ( ക്യു . മീ.) മരം മരം ( ക്യു . മീ .) 

( ക്യു . മീ .) ( ക്യു . മീ .) 
പാറമ്പുഴ - 5 - 8 - 2009 200 50 

കോതമംഗലം 17 - 8 - 2009 100 50 50 
തലക്കോട് 24 - 8 - 2009 
വെട്ടിക്കാട് 26 - 8 - 2009 100 100 


200 


Parampuzha 5-8-2009 200 
Kothamangalam 17-8-2009 100 
Thalakkode 24-8-2009 200 
Vettikkadu 26-8-2009 100 


50 
50 
100 
100 


50 
50 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 100 + വില്പന നികുതി. 
നിരതദ്രവ്യം: തേക്ക്, ഈട്ടി-- രൂപ 20,000 , 

മറ്റിനം - രൂപ 10 ,000. 


Value of tender formsRs. 100 + VAT. 
EMD : Teak - Rs. 20, 000 . 

Other species - Rs. 10 , 000 . 


(Sd .) 
Divisional Forest Officer 

( For and on behalf of 
the Governor of Kerala ). 


Timber Sales Division , 
Kottayam. 


TIMBER SALES DIVISION, PALAKKAD 

TENDER - CUM -AUCTION SALE NOTICE 
No. TSP2 -1551 / 2008 . 

1st July 2009 . 
It is hereby notified for the information of the public that the Tender-cum -Auction Sale of Timber etc . mentioned in 
the schedule will be conducted at 10 a. m . subject to the sale conditions published in Kerala Gazette No. 50 dated 
16 - 12 - 2008 by the Chief Conservator of Forests (P ), Thiruvananthapuram vide Pro (5 ) 7698 /08 dated 26 - 12 - 2008 . 


SCHEDULE 


Name of 
Depot 


Auction 
Date 


Teak 
Export 

( M ) 
- (3 ) 


Teak 
Timber 
( M3 ) 


Teak 
Poles 
(Nos.) 


Soft 
wood 


Misc. 
Timbers 
( M3 ) 
(6) 


( 1 ) 


(2 ) 


- (5 ) 


3-8- 2009 


Nedumgayam 
(Malappuram ) 


- 300 


100 


AII -5 
AIII -10 
AIV -10 

B I- 10 
B II - 75 
B III - 60 
B IV -60 

C II- 20 
C III -75 
C IV -70 
BS-55 


14th JULY 2009) 


FOREST DEPARTMENT 


313 


- (4) 


(5) 
. 


6 
5 


(7) 
. 


10 -8- 2009 


Walayar 
(Palakkad) 


B I- 5 
B II-5 
B III -40 
B IV -5 

C I-5 

C II- 8 
C III-35 
C IV-30 
BS- 10 


31-8 - 2009 


.. 


50 


.. 


Aruvakkode 
(Malappuram ) 


EMD : 


Teak - Rs. 20 ,000. 

Others- Rs. 10 ,000. 
Cost of tender form - Rs. 100 + VAT. 
Last date and time of sale of tender — 8 a. m . on auction dates . 
Last date and time of receiving tender — 9 a . m . on auction dates. 


Further details can be had from the Depot Officer and from this office during office hours. 


പാലക്കാട് തടി വില്പന വിഭാഗത്തിന്റെ കീഴിലുള്ള ഡിപ്പോകളിൽ അട്ടിവെച്ചിട്ടുള്ള തടിയിനങ്ങൾ താഴെ പട്ടികയിൽ പറയുന്ന 
തീയതികളിൽ രാവിലെ 10 മണിക്ക് കേരള സർക്കാർ ഗസറ്റ് നമ്പർ 50, തീയതി 16 -12 -2008, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സംരക്ഷണം), തിരുവനന്തപുരം പാ .(5) 7698 /26/ 12 /2008 തീയതി 19 -6 - 2008 നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് 
വിധേയമായി ദർഘാസ്/ ലേല വ്യവസ്ഥകൾ പ്രകാരം വിൽക്കുന്നതാണ്. 


പട്ടിക 


വെള്ള 


ഡിപ്പോയുടെ 

പേര് 


ലേല് 
തീയതി 


തേക്കുതടി 
കയറ്റുമതി 
( എം . ) 


തേക്കുതടി 
( എം. ) 


തേക്ക്കഴ 
(എണ്ണം) 


പലജാതി 
( എം . ) 


മരം 


- (2) 


- (3) 


(4) 


(5) 


( 5 ) 


(6) 


(1) 


3 - 8 - 2009 


300 


100 


നെടുങ്കയം 
(മലപ്പുറം) 


എ II-5 
എ III - 10 
29) IV IO 
ബി I 10 
ബി II - 75 
ബി III - 60 
ബി IV-60 
സി II- 20 
സി III - 75 
സി IV -70 
ബി . എസ്- 55 


314 


KERALA GAZETTE 


[PART III 


( 1) 


(4 ) 


(6 ) 
55 


10 - 8 - 2009 


വാളയാർ 
( ofbeldhoš ) 


. 


. 


mm 1 -5 
M II-5 
mi III -40 
MI IV -5 
ml 1-5 
mi II -8 
mi III -35 
MI IV - 30 
M . 29 03 - 10 


31 - 8 - 2009 


അരുവാക്കോട് 
(D217.00 ) 


M1001(30130 : 

GOOD20,000 odol. 

291Mo10,000 mod. 
Böreion C95000long e 100 Col + cuoğ . 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - ലേലത്തീയതി രാവിലെ 8 മണി. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും ലേലത്തീയതി രാവിലെ 9 മണി. 


വിശദവിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ഡിപ്പോ ഓഫീസിലോ ബന്ധപ്പെടേണ്ടതാണ്. 


Timber Sales Division , 
Palakkad . 


(Sd .) 
Divisional Forest Officer 
( For and on behalf of the 

Governor of Kerala ). 


(1) 


( 2 ) 


( 3 ) 


PARAMBIKULAM WILDLIFE DIVISION 

TENDER NOTICE 
No. D - 1770 /2009 . 

29th June 2009. 
Competitive tenders in sealed cover are invited from 
the eligible registered contractors of the PWD, Kerala for 
the works scheduled below . The interesting tenderers 
should submit tenders in prescribed tender forms with the 
name of the work superscribed . The tender forms will be 
issued from the office of the undersigned on working days 
from 3- 8 - 2009 to 5 -8 -2009 upto 1 p . m . The tenders will be 
accepted upto 3 p . m . and the tender will be opened at 
4 p . m . on 5 -8 -2009 at the office of the undersigned in the 
presence of tenderers who choose to be present. If the 
tender could not be held on 5 -8 - 2009, it will be held on 
10 -8 - 2009 at the same place and time. 

SCHEDULE 
Name of work with 

EMD 
No. 

PAC 


Construction of Staff Quarters at Kerala 
Wildlife Tourism Information Centre, 
Pollachi under Sungam Range during 
2009- 10Rs. 6 ,00 ,000 

15, 000 
Construction of Nature Study Hall 
Phase II at Anappady in Sungam Range 
during 2009 - 10Rs. 5,00 ,000 

12 ,500 
Cost of tender form - Rs. 400 + VAT. 
Maximum time of Completion — 3 months. 

The tender forms and other particulars can be had 
from the office of the undersigned from 3 - 8 - 2009 to 
1 p . m . on 5 - 8 - 2009 on application in writing and on 
payment of the value of documents ( not refundable ) either 
in cash or by money order. The tenderers should execute a 
preliminary agreement on Kerala Stamp Paper worth 
Rs. 50 along with the Tenders. All other conditions are as 
usually followed in the PWD , Kerala . Tender documents 
issued are not transferable . The EMD should be endorsed 
in favour of the Wildlife Warden , Parambikulam and should 
clearly show the name of the work and name and address 
of the tenderers. Incomplete and defective tenders will be 
summarily rejected . 


Rs. 


(3) 


Construction of Barrack for Drivers/ 
Watcher/ Eco -Guide at Kerala Wildlife 
Tourism Information Centre, Pollachi 
during 2009 - 10Rs. 9,00 ,000 


22,500 


14th JULY 2009] 


FOREST DEPARTMENT 


315 


- താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് കേരള പൊതുമരാമത്ത് ദർഘാസ് ഫാറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 
വകുപ്പിൽ രജി സ് റ റർ ചെയ്തിട്ടു ളള യോഗ്യ ത യു ളള 
കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേര് ആലേഖനം 

ജോലി തീർക്കേണ്ട പരമാവധി സമയം 3 മാസം. 
ചെയ്തിട്ടുളള മുദ്ര വച്ച മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും താഴെ 
ക്ഷണിച്ചു കൊള്ളുന്നു . ടെണ്ടർ ഫാറങ്ങൾ താഴെ ഒപ്പു വച്ച 

ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 3- 8- 2009 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 3 - 8 - 2009 മുതൽ 
5 - 8- 2009 ഉച്ചയ്ക്ക്1 മണിവരെ എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും 

മുതൽ 5 - 8 - 2009 ഉച്ചയ്ക്ക് ഒരു മണിവരെ ദർഘാസ് 
ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 5 - 8 - 2009 ഉച്ചയ്ക്ക് | പ്രമാണത്തിന്റെ വില രൊക്കം പണമായോ മണിയോർഡറായോ 
3 മണിവരെ സ്വീകരിക്കു ന്നതും അന്നേദിവസം വൈകിട്ട് (മടക്കി കൊടുക്കുന്ന ത ല്ല ) രേഖാമൂലം അപേക്ഷിച്ചാൽ 
4 മണിക്ക് താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ 

ലഭിക്കുന്നതാണ്. യാതൊരു കാരണവശാലും ദർഘാസ് പ്രമാണങ്ങൾ 
വച്ച് ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസ് 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസിനോടൊപ്പം 
തുറന്ന് പരിശോധിക്കുന്നതുമായിരിക്കും. നിശ്ചിത ദിവസം 

50 രൂപയുടെ കേരള മുദ്രപ്പത്രത്തിൽ ഒപ്പുവച്ച ഒരു പ്രാഥമിക 
എന്തെ ങ്കിലും കാരണ വശാൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 
10 -8 - 2009 - ന് നിശ്ചിത സ്ഥലത്തും സമയത്തും വീണ്ടും ടെണ്ടർ 

- ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കേരള പൊതുമരാമത്ത് 
നടത്തുന്നതായിരിക്കും. 

വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുളള എല്ലാ 

വ്യവസ്ഥകളും ഈ പ്രവൃത്തിക്കും ബാധകമാണ്. നിശ്ചിത 
| കമ ജോലിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

- രൂപ 

നിരതദ്രവ്യം വൈൽഡ് ലൈഫ് വാർഡൻ, പറമ്പിക്കുളത്തിന്റെ 

പേരിൽ ജോലിയുടെ പേരും കരാ റു കാ രന്റെ പേരും 
- പൊള്ളാച്ചിയിലെ കേരള വൈൽഡ് ലൈഫ് 

പൂ ർണ്ണമേൽ വി ലാ സവും ആലേഖനം ചെയ്ത് നിശ്ചിത 
ഇൻഫർമേഷൻ സെന്ററിൽ ഡവർമാർ, 
വാച്ചർമാർ, ഇക്കോ ഗൈഡുകൾ എന്നിവർക്കു 

സമ യ ത്തിനുള്ളിൽ സമർപ്പിക്കേ ണ്ട താ ണ്. അപൂർണ്ണവും 
വേണ്ടിയുള്ള ബരാക്കിന്റെ നിർമ്മാണം - 

നിശ്ചിത സമ യ ത്ത് ലഭി ക്കാ ത്ത തു മായ ദർഘാസുകൾ 
രൂപ 9,00,000 

22 ,500 യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
2 പൊള്ളാച്ചിയിലെ കേരള വൈൽഡ് ലൈഫ് 
ഇൻഫർമേഷൻ സെന്ററിൽ സ്റ്റാഫ് ക്വാർ 

( Sd .) 
ട്ടേഴ്സിന്റെ നിർമ്മാണം രൂപ 6,00,000 

15 , 000 Office of the Wildlife Warden 

Wildlife Warden 
3 സുങ്കം റെയിഞ്ചിൽ ആനപ്പാടി പ്രകൃതി പഠന 

Parambikulam Wildlife Sanctuary, (For and on behalf of 
കെട്ടിടത്തിന്റെ രണ്ടാംഘട്ട നിർമ്മാണം - 

Thunacadavu P . O ., Anappady, the Governor of Kerala ). 
രൂപ് 5 , 00 , 000 

12 ,500 

Palakkad- 678 661 . 


നെന്മാറ ഡിവിഷൻ 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ സി1 - 1160 / 2009 . 


2009 ജൂൺ 20. 


- നെൻമാറ ഡിവിഷന് കീഴിലുള്ള നെല്ലിയാമ്പതി, കൊല്ലങ്കോട് എന്നീ റെയിഞ്ചുകളിലെ വിവിധ വനം കേസ്സുകളിൽ ഉൾപ്പെട്ടതും 
1961- ലെ കേരള വന നിയമം, സെക്ഷൻ 61 ( A ) പ്രകാരം സർക്കാരിലേക്ക് കണ്ടുകെട്ടിയതും സെക്ഷൻ 52 (1) പ്രകാരം 
പിടി ച്ചെടു ത്തതുമായ താഴെ പട്ടിക യിൽ വിവരിച്ചിരിക്കുന്ന വാഹ ന ങ്ങൾ 4 - 8 - 2009 - ന് ഇപ്പോഴുള്ള സ്ഥിതി യിലും 
അവസ്ഥയിലും ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതിന് സീൽചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
പട്ടികയിൽ പറയുന്ന ഓരോ വാഹനങ്ങൾക്കും വെവ്വേറെ ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. വിവരിച്ച് പ്രകാരം നെന്മാറ 
ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പ്രസ്തുതവാഹനങ്ങൾ ലേലം ചെയ്യുന്നതും 
ലേലത്തിനുശേഷം ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 


ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ മുഖ്യ വനപാലകന്റെ അന്തിമ ഉത്തരവിന് 
വിധേയമായി വിൽപ്പന ഉറപ്പിക്കുന്നതായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം അന്നേ ദിവസം നടന്നിട്ടില്ലെങ്കിൽ 
ആയത് 11-8 -2009 , 18- 8- 2009, 20 - 8- 2009 എന്നീ തീയതികളിൽ താഴെ പരാമർശിച്ച സ്ഥലത്തും സമയത്തും വെച്ച് അതേ 
വ്യവസ്ഥകളോടെ നടത്തുന്നതായിരിക്കും. ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിലോ നെല്ലിയാമ്പതി, കൊല്ലങ്കോട് എന്നീ റെയിഞ്ചാഫീസുകളിലോ ഓഫീസ് സമയങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. വനം 
വകുപ്പിൽ നിലവിലുള്ള പൊതു ലേലവ്യവസ്ഥകൾ ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


316 


KERALA GAZETTE 


[PART III 


പട്ടിക 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


വാഹന ഇനം/ 
രജിസ്റ്റർ നമ്പർ 


വാഹനം ഇപ്പോൾ കിടക്കുന്ന 

സ്ഥലം 


- രൂപ് 


2, 000 


KL- 93 - 8739 
Mahindra Tractor and Trailer 


തേക്കടി സെക്ഷൻ 
ഓഫീസ് കോമ്പൗണ്ട് 


| 500 


TN - 39F - 1150 
TVS Moped 


കൊല്ലങ്കോട് റെയിഞ്ച് 
ഓഫീസ് കോമ്പൗണ്ട് 


10,000 


TN - 41R - 2989 
Mahindra Tractor 


കൊല്ലങ്കോട് റെയിഞ്ച് 
ഓഫീസ് കോമ്പൗണ്ട് 


3 , 000 


TN - 415 -1326 
Mahindra Trailer 


കൊല്ലങ്കോട് റെയിഞ്ച് 
ഓഫീസ് കോമ്പൗണ്ട് 


5 


KL- 10F-7923 
Goods Autorickshaw 


1, 000 


നെല്ലിയാമ്പതി റെയിഞ്ച് 
ഓഫീസ് കോമ്പൗണ്ട് 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 2, 5 ഇവയ്ക്ക് 


രൂപ 150 + വാറ്റ്, ക്രമനമ്പർ 3 - നും 4 - നും രൂപ. 400 + വാറ്റ്. 


ദർഘാസ് ലഭിക്കുന്ന അവസാന തീയതിയും സമയവും - 4 - 8 - 2009, 11 മണി. 


ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും സമയവും - 4 - 8- 2009, 11.30 മണി വരെ. 


ലേല തീയതിയും സമയവും സ്ഥലവും - 4 - 8 - 2009, 12 മണി, നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
കാര്യാലയം, നെന്മാറ, 
പാലക്കാട്. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


(1) 


- (2 ) 


(3) 


2 


15, 750 


SOUTH WAYANAD DIVISION , KALPETTA 

TENDER NOTICE 
No, D - 2985/2009 . 

29th June 2009 . 
Separate sealed competitive tenders are invited from 
the Registered PWD Contractors for the following works 
in the Kalpetta , Chedleth and Meppady Ranges of South 
Wayanad Forest Division , Kalpetta. 

The tender forms will be issued from this Office upto 
5 p . m . on 28- 7 -2009 and will be received upto 12 Noon on 
29 - 7 - 2009 . The received tenders will be opened at 
3 p . m . on 29 -7 - 2009 by the Divisional Forest Officer, South 
Wayanad Division , Kalpetta or by any other Officer duly 
authorized by him in the presence of the tenderers or their 
authorized representatives who are present at the time of 
opening tenders . 


15 ,750 


Construction of Type II Quarters at 
Neikkuppa in Padiri South Section of 
Chedleth Range during 2009- 10 
Rs. 6 . 30 Lakhs 
Construction of Type II Quarters 
at Cheeyambam in Cheeyambam 
Section of Chedleth Range during 
2009- 10 - Rs. 6.30 Lakhs 
Construction of Retention Wall at 
Lakkidi Information Centre and Forest 
Checkpost in Kalpetta Range during 
2009 -10 - Rs. 1 .50 Lakhs 
Construction of Retention Wall at 
Kalladi Campshed in Mundakkai 
Section of Meppady Range during 
2009 -10 - Rs. 1 .00 Lakh 


4 


3 ,750 


5 


(EDULE 


2 ,500 


EMD 


- No . 


Name of Work 
with Estimate Amount 

( 2 ) 


- Rs. 
| ( 3) 


( 1 ) 


Cost of tender forms - Rs. 700 + VAT for SI. Nos. 1, 2 , 3 

- and Rs. 400 + VAT for Sl. Nos. 4 and 5 . 


Extension of Office building Complex 
at Kalpetta in Kalpetta Range during 
2009 - 10 - Rs. 11. 40 Lakhs 


Last date and time of receipt of tender - 29 - 7 - 2009 

upto 12 Noon . 


28.500 


14th JULY 2009 ] 


FOREST DEPARTMENT 


317 


- (1 ) 


( 2 ) 


- (3) 


Date and time of opening of tender - 29 - 7- 2009 , 3 p . m . 
Period of completion of work - 6 months. 

If the tender could not be conducted due to any 
technical or unexpected reasons on the above date , 
tenders for the above works will be conducted 
on 30 - 7 -2009 . 

If the tender could not be conducted due to any 
technical or unexpected reasons on the above date also , 
tenders for the above works will be conducted 
on 31 - 7 -2009 . 

Tender forms can be had from the office of the under 
signed on direct remittance of cost of tender form or in 
through Money Order along with the Registration Cards. 
Value of the forms once realized will not be refunded at 
any cost. E . M . D . for the work should be made through 
Demand Draft drawn from any Nationalized Bank in favour 
of the Divisional Forest Officer, South Wayanad Division , 
Kalpetta and payable at Kalpetta . Tenders without 
adequate EMD , incomplete , defective or belated tenders 
will be summarily rejected . The undersigned reserves the 
right to reject any tender without assigning any reason 
thereof. The Co- operative societies, rendering the tenders 
should produce true copies of relevant orders exempting 
them from remittance of EMD /Security along with the 
tenders if any. Otherwise they will have to remit EMD / 
Security applicable . 

Each and every tender should accompany preliminary 
agreement in Stamp Paper worth Rs. 50 (Rupees Fifty only ) 
duly signed by the tenderer. Tenders without this 
preliminary agreement in Stamp Paper will also be rejected 
even at the time of opening the tenders. All the relevant 
rules, regulations, conditions etc . prevailing in PWD and 
Forest Department in respect of tenders will be applicable 
to this tender also . 

സൗത്ത് വയനാട് ഡിവിഷന്റെ കീഴിലുള്ള കൽപ്പറ്റ, 
മേപ്പാ ടി , ചെതലത്ത് റെയിഞ്ചുകളിൽ താഴെ പറയുന്ന 
പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് പൊതുമരാമത്ത് 
വകു പ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസുകൾ 28 - 7 - 2009 - ന് വൈകുന്നേരം 5 മണിവരെ 
ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതും 29 - 7 - 2009 - ന് 12 മണി 
വരെ പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്നതും 29-7- 2009- ന് 
3 മണിക്ക് തത്സമയം ഹാജരുള്ള കരാറുകാരുടെയോ അവർ 

രേഖാമൂലം അ ധി കാ ര പ്പെ ടു ത്തിയ വ്യക്തി ക ളു ടെ യോ 
സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തിയ മറ്റ് ഉദ്യോഗസ്ഥനോ ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. 

പട്ടിക 


ചെതലത്ത് റെയിഞ്ചിലെ പതിരി നോർത്ത് 
സെക്ഷനിലെ നെയ്ക്കപ്പയിൽ ടൈപ്പ് II 
ക്വാർട്ടേഴ്സ് നിർമ്മാണം 2009 -10 - രൂപ 6.30 
ലക്ഷം 

15 ,750 
ചെതലത്ത് ഓ യി ഞ്ചിലെ ചീയമ്പം 

സെക്ഷനിലെ ചീയമ്പം ടൈപ്പ് II 
ക്വാർട്ടേഴ്സ് നിർമ്മാണം 2009 -10 - രൂപ 6.30 
ലക്ഷം 

15,750 
കൽപ്പറ്റ റെയിഞ്ചിലെ ലക്കിടി ഇൻഫർമേഷൻ 
സെന്ററിലേയുംചെക്ക്പോസ്റ്റ് ഓഫീസിലേയും 
റീട്ടൻഷൻമതിൽ നിർമ്മാണം - രൂപ 1.50 ലക്ഷം 3,750 
മേപ്പാടി റെയിഞ്ചിലെ മുണ്ടകെ സെക്ഷനിലെ 
കല്ലാടിയിലെ ക്യാമ്പ് ഷെഡിന്റെ റീട്ടൻഷൻ 
മതിൽ നിർമ്മാണം - രൂപ 1. 00 ലക്ഷം 

2 ,500 
ദർഘാസ് പ്രമാണങ്ങളുടെ വില - ക്രമനമ്പർ 1, 2 , 3 
ഇവ യ് ക്ക് രൂപ 7 0 0 + വാറ്റ്, കമന മ്പർ 4 - നും 5 - നും 
രൂപ 400 + വാറ്റ്.. 

ദർഘാസ് സ്വീക രിക്കുന്ന അവസാന തീയതിയും 
- സമയവും - 28 - 7 - 2009, 12 മണി. 

ദർഘാസ് തുറക്കുന്ന സമയവും തീയതിയും 
29 - 7 - 2009, 3 മണി 
- പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി- 6 മാസം. 

സാങ്കേതികമായ കാരണങ്ങളാൽ മേൽപ്പറഞ്ഞ ദിവസം 
ദർഘാസ് നടത്തുന്നതിന് കഴിയാതെ വരുകയാണെങ്കിൽ ടി 
ജോലികൾക്കുള്ള ദർഘാസുകൾ 30 - 7- 2009 - ന് നടത്തുന്നതാണ്. 

- സാങ്കേതികമായ കാരണങ്ങളാൽ മേൽപ്പറഞ്ഞ ദിവസവും 
ദർഘാസ് നടത്തുന്നതിന് കഴിയാതെ വരുകയാണെങ്കിൽ ടി 
ജോലികൾക്കുള്ള ദർഘാസുകൾ 31-7 - 2009 - ന് നടത്തുന്നതാണ്. 

- ദർഘാസ് ഫോറ ത്തിന്റെ വില പണ മാ യോ 
മണിയോർഡറായോ അടച്ച് രജിസ്ട്രേഷൻ കാർഡ് സഹിതം 
അപേക്ഷിച്ചാൽ ഫോറം ലഭിക്കുന്നതാണ്. ഫോറത്തിന്റെ വില 
ഒരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. നിരതദ്രവ്യം 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ, സൗത്ത് വയനാട് ഡിവിഷൻ, കൽപ്പറ്റ എന്ന 
പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയിരിക്കണം. നിശ്ചിത 
നിര ത ദ വ്യം ഇല്ലാ ത്തതും വൈകി ലഭി ക്കു ന്നതും 
അപൂർണ്ണവുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. മതിയായ 
കാരണങ്ങളില്ലാതെ തന്നെ ദർഘാസ് റദ്ദാക്കാനുള്ള അധികാരം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ദർഘാസുകൾ നൽകുന്നു 
വെ ങ്കിൽ അവയെ നിര ത ദ വ്യം | സെക രിറ്റി കെട്ടി 
വ യ് ക്കു ന്നതിൽ നിന്നും ഒഴി വാ ക്കി യിട്ടു കണ്ട ങ്കിൽ 
ആയതിലേക്കുള്ള ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്. 
അല്ലാത്ത പക്ഷം അ വരും നിര ത ദ വ്യം / സെക രിറ്റി 
കെട്ടിവയ്ക്കേണ്ടതാണ്. 
- ദർഘാസ് സമർപ്പിക്കു വാനുദ്ദേശിക്കുന്ന കരാറുകാർ 
ദർഘാസ് സഹിതം നിശ്ചിത ഫോറത്തിലുള്ള ഒരു പ്രാഥമിക 
കരാർ 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട് അടക്കം 
ചെയ്യേണ്ടതും അങ്ങനെ ചെയ്യു വാൻ വീഴ്ച വരുത്തുന്ന 
കരാറുകാരുടെ ദർഘാസുകൾ അവ തുറക്കുമ്പോൾ തന്നെ 
അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ നിരസിക്കുന്നതുമാണ്. കേരള 
പൊതു മരാമത്ത് വകുപ്പിലും വനം വകുപ്പിലും ദർഘാസ് 
സംബന്ധിച്ച് നിലവിലുള്ള മറ്റ് എല്ലാ വ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 

| (Sd .) 
Divisional Forest Office , Divisional Forest Officer, 
South Wayanad Division , (For and on behalf of the 
Kalpetta . 

Governor of Kerala ). 


രൂപ് 


(1) 


കമ 

പ്രവർത്തിയുടെ പേരും - നിരതദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 
(2) 

| ( 3) 
കൽപ്പറ്റ റെയിഞ്ചിലെ ഓഫീസ് കോംപ്ലക്സ് 
ബിൽഡിംഗിന്റെ 2009- ലെ എക്സ്റ്റ ൻഷൻ 
ജോലികൾ - രൂപ 11.40 ലക്ഷം 

28,500 


